Regn . No. KERBIL / 2012 / 45073 
- dated 5 - 9 - 2012 with RNI 
| Reg. No. KL /TV ( N )/634/ 2018 - 20 


കേരള സർക്കാർ 
Government of Kerala 

2019 


सत्यमेव जयते 


91 


IT 


GOVERNO 


കേര 


ാർ 


ള സർക്ക 
NMENT OF 


F KERALA 


കേരള ഗസററ് 
KERALA GAZETTE 


ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 

PUBLISHED BY AUTHORITY 


വാല്യം 8 


തിരുവനന്തപുരം, 

ചൊവ്വ 


നമ്പർ 


2019 ഒക്ടോബർ 8 
- 8th October 2019 

1195 കന്നി 22 
22nd Kanni 1195 
1941 ആശ്വിനം 16 
16th Aswina 1941 


Vol. VIII 


No . 


Thiruvananthapuram , 

Tuesday 


PART III 
Commissionerate of Land Revenue 


8th OCT. 2019 ] 


COMMISSIONERATE OF LAND REVENUE 


- 8977 


( 3 ) 


നമ്പർ സി2 -7051/ 2019. | 2019 ജൂ ലൈ 20. നമ്പർ സി2-7242/ 2019. 

2019 ആഗസ്റ്റ് 5. 
കോട്ടയം ജില്ലയിൽ മീനച്ചിൽ താലൂക്കിൽ പുലിയന്നൂർ - കോട്ടയം ജില്ല യിൽ മീനച്ചിൽ താ ലൂ ക്കിൽ 
വില്ലേജിൽ മൂരിക്ക നാട് കര യിൽ ഈറ്റ ത്തോട്ട് വീട്ടിൽ പൂഞ്ഞാർ നടു ഭാഗം വില്ലേ ജിൽ വട ക്കേ ക്കര കര യിൽ 

ഡേവിസ് വിൽസൺ എന്നയാൾ 10 - 3- 2018 - ൽ മരണമടഞ്ഞി വെള്ളിയേപ്പള്ളിൽ പാലസ് വീട്ടിൽ പി. രാജശേഖര വർമ്മ 
ട്ടുള്ളതാണ്. വിവിധ ആവശ്യങ്ങൾക്ക് ഹാജരാക്കുന്നതിന് ഒരു എന്നയാൾ 16 - 11 - 2004 - ൽ മരണമടഞ്ഞിട്ടുള്ളതാണ്. വിവിധ 
അ വ കാശ സർട്ടി ഫിക്കറ്റിനു വേണ്ടി സമർപ്പി ക്ക പ്പെട്ട ആ വ ശ്യ ങ്ങ ൾക്ക് ഹാജ രാ ക്കു ന്ന തിന് ഒരു അവ കാശ 
അപേക്ഷ യിൽ പുലിയന്നൂർ വില്ലേജാ ഫീസർ മുഖാന്തിരം 

സർട്ടിഫിക്കറ്റിനു വേണ്ടി സമർപ്പിക്ക പ്പെട്ട അപേക്ഷ യിൽ 
അന്വേഷണം നട ത്തി യ തിൽ പരേതന് താഴെ പറയുന്ന 

പൂഞ്ഞാർ നടുഭാഗം വില്ലേജാഫീസർ മുഖാന്തിരം അവകാശ 
അവകാശി ഉള്ളതായി കാണുന്നു. 

വിചാ രണ നട ത്തിയതിൽ പരേ ത ന് താഴെ പ റ യുന്ന 

അവകാശികൾ ഉള്ളതായി കാണുന്നു . 
പേര് പരേതനുമായുള്ള വയസ് 

കമ പേര് 

പരേതനുമായുള്ള വയസ് 
ബന്ധം 
നമ്പർ 

ബന്ധം 
ഡി . വിൽസൺ പിതാവ് 

- 64 

- 1 

ബീനാ രാജശേഖര വർമ്മ ഭാര്യ - 59 
ആയ തി നാൽ ടി ആവ ശ്യ ത്തിലേക്കുള്ള പരേതന്റെ 

ധന്യ രാജശേഖര വർമ്മ മകൾ - 41 
നിയമാനുസൃത അവകാശി മേൽ വിവരിച്ചയാൾ മാത്രമാണ് 

ധനേഷ് രാജശേഖര വർമ്മ - മകൻ 
എന്ന് കാണിച്ച് ഒരു അ ന ത രാവ കാശ സർട്ടിഫിക്കറ്റ് 
നൽകുന്നതിന് ആർക്കെങ്കിലും ആക്ഷേപമോ പരാതിയോ ഉള്ള 

-- ആയ തി നാൽ ടി ആവ ശ്യ ത്തി ലേ ക്കുള്ള പരേതന്റെ 
പക്ഷം ആ യത് ഈ പരസ്യം പ്രസി ദ്ധ പ്പെടുത്തി 30 

നിയ മാ നു സൃത അനന്തരാവകാ ശി ക ൾ മേൽ വിവരിച്ച 
ദിവ സ ത്തി നകം ഈ ഓഫീസിൽ നേരിട്ട് രേഖാമൂലം 

3 പേർ മാത്ര മാണ് എന്ന് കാണിച്ച് ഒരു അ ന ന്ത രാ 
അറി യി ക്കേ ണ്ട താ ണ് . നിശ്ചിത തീയ തിക്ക് ശേഷവും 

- വ കാശ സർട്ടിഫിക്കറ്റ് നൽകു ന്ന തിന് ആർക്കെ ങ്കിലും 
തപാൽമാർഗ്ഗവും ലഭിക്കുന്ന ആക്ഷേപങ്ങളും പരാതികളും 

- ആക്ഷേപമോ പരാതിയോ ഉള്ളപക്ഷം ആയത് ഈ പരസ്യം 
സ്വീകരിക്കുന്നതല്ല. 

പ്രസിദ്ധപ്പെടുത്തി 30 ദിവസത്തിനകം ഈ ഓഫീസിൽ നേരിട്ട് 
രേഖാമൂലം അറിയിക്കേണ്ടതാണ്. നിശ്ചിത തീയതിക്ക് ശേഷവും 

തപാൽമാർഗ്ഗവും ലഭിക്കുന്ന ആക്ഷേപങ്ങളും പരാതികളും 
നമ്പർ സി2 - 8450 / 2019 . 

2019 ജൂ ലൈ 30 . 

സ്വീകരിക്കുന്നതല്ല. 
കോട്ടയം ജില്ലയിൽ മീനച്ചിൽ താലൂക്കിൽ കുറവിലങ്ങാട് 

താലൂക്കാഫീസ്, 

( ഒപ്പ്) 
വില്ലേ ജിൽ കോഴ കര യിൽ നെച്ചി മ്യാ ലിൽ വീട്ടിൽ 

മീനച്ചിൽ. 

തഹശീൽദാർ. 
ഔസേഫ്, എം . ഡി . എന്നയാൾ 18 -11-2018 - ൽ മരണമടഞ്ഞി 
ട്ടുള്ളതാണ്. വിവിധ ആവശ്യങ്ങൾക്ക് ഹാജരാക്കുന്നതിന് ഒരു 
അ വ കാശ സർട്ടി ഫിക്കറ്റിനു വേണ്ടി സമർപ്പിക്ക പ്പെട്ട 

Vaikom Taluk 
അപേക്ഷയിൽ കുറവിലങ്ങാട് വില്ലേജാഫീസർ മുഖാന്തിരം 
അന്വേ ഷണം നട ത്തി യ തിൽ പരേതന് താഴെ പറയുന്ന 

പരസ്യം 
അവകാശികൾ ഉള്ളതായി കാണുന്നു . 

( 1) 


കമ - പേര് പരേതനുമായുള്ള വയസ് നമ്പർ സി1 -6969/ 2019 . 

2019 ജൂ ലൈ 30 . 
നമ്പർ 

ബന്ധം 

- വൈക്കം താ ലൂ ക്കിൽ വൈക്കം വില്ലേ ജിൽ 
- 1 ജെസി ജേക്കബ് 

ഭാര്യ - 49 

പടിഞ്ഞാറ്റുംചേരി തെക്കേമുറി കരയിൽ വേക്കൽ വീട്ടിൽ 
ശില് 

മകൾ - 23 

വേക്കൽ കോര തോമസ് എന്ന വി . കെ . തോമസ് 
ഷോൺ 

മകൻ 

30 - 5 - 2013 - ലും ഭാര്യ മേരി തോമസ് 27 - 12 - 2018 - ലും മരണ 

മടഞ്ഞിട്ടുള്ളതാണെന്നും ടിയാളുകളുടെ അനന്തരാവകാശ 
-- ആയ തി നാൽ ടി ആവ ശ്യ ത്തി ലേ ക്കുള്ള പരേതന്റെ 

- സാക്ഷ്യപത്രം മറ്റ് വിവിധ ആവശ്യങ്ങൾക്കായി അനുവദിച്ചു 
നിയ മാ നു സൃത അ വ കാ ശി ക ൾ മേൽ വിവരിച്ച 

നൽകണമെന്ന് കാണിച്ച് പരേതരുടെ മകൻ ജോൺ ടി . 
3 പേർ മാത്രമാണ് എന്ന് കാണിച്ച് ഒരു അ ന ന്ത രാ 

വേക്കൽ നൽകിയ അപേക്ഷയിൻമേൽ വൈക്കംവില്ലേജാഫീസർ 
വ കാശ സർട്ടിഫിക്കറ്റ് നൽകു ന്ന തിന് ആർക്കെ ങ്കിലും 

| മു ഖാ ന്തിരം അ ന്വേ ഷ ണവും അ വ കാശ വിചാ ര ണയും 
ആക്ഷേപമോ പരാതിയോ ഉള്ളപക്ഷം ആയത് ഈ പരസ്യം നടത്തിയതിൽ വേക്കൽ കോര തോമസ് എന്ന വി. കെ . തോമസ് 
പ്രസിദ്ധപ്പെടുത്തി 30 ദിവസത്തിനകം ഈ ഓഫീസിൽ നേരിട്ട് 30 - 5 - 2013 - ലും ഭാര്യ മേരി തോമസ് 27 - 12 - 2018 - ലും 
രേഖാമൂലം അറിയിക്കേണ്ടതാണ്. നിശ്ചിത തീയതിക്ക് ശേഷവും - മരണപ്പെട്ടിട്ടുള്ളതാണെന്നും ടിയാളുകളുടെ അവകാശികളായി 
തപാൽമാർഗ്ഗവും ലഭിക്കുന്ന ആക്ഷേപങ്ങളും പരാതികളും താഴെ വിവരിക്കുന്ന 3 (മൂന്ന്) പേർ മാത്രമാണുള്ളതെന്നും 
സ്വീകരിക്കുന്നതല്ല. 

അറിയുന്നു . 


Gaz , No. 40 /2019 /DTP ( CLP ) . 


93 


8th OCT. 2019] 


COMMISSIONERATE OF LAND REVENUE 


8978 


പേര് 


കമ 
നമ്പർ 


പരേതരുമായുള്ള വ യ സ് 

ബന്ധം 


IDUKKI DISTRICT 
Udumbanchola Taluk 


അമ്മിണി ഡിക്സൻ 


മകൾ 


- 


63 


പരസ്യം 


മകൻ 


- 


59 


(1) 


ബേസിൽ തോമസ് 
ജോൺ ടി. വേക്കൽ 


നമ്പർ ബി3 - 5508 / 2019. 


2019 ഏപ്രിൽ 10 . 


പരേതരുടെ മാതാപിതാക്കൾ ജീവിച്ചിരിപ്പില്ല . ആയതിനാൽ 
ടി ആവശ്യത്തിലേക്കായി പത്തേരുടെ നിയമാനുസൃത അവകാശികൾ 
മേൽ വിവരിച്ച് 1 മുതൽ 3 വരെ കക്ഷികൾ ആണെന്ന് 
കാണിച്ച് അവകാശ സർട്ടിഫിക്കറ്റ് അനുവദിച്ച് നൽകുന്നതിൽ 
ആർക്കെങ്കിലും ആക്ഷേപമുണ്ടെങ്കിൽ ഈ പരസ്യം കേരള 
ഗവൺമെന്റ് ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 ദിവസത്തിനകം 
വൈക്കം തഹ ശീൽദാർ മുമ്പാകെ നേരിട്ട് ഹാജ രാ യി 
രേഖാമൂലം പരാതി ബോധിപ്പി ക്കേ ണ്ട താ ണ് . നിശ്ചിത 
സമയത്തിനുശേഷവും തപാൽമാർഗ്ഗവും ലഭിക്കുന്ന പരാതികൾ 
പരിഗണിക്കുന്നതല്ല. 


- ഉടു മ്പൻചോല താ ലൂ ക്കിൽ അണ ക്ക ര വില്ലേജിൽ 
കൊച്ചറ കരയിൽ കുടിലിൽ പുത്തൻ പുരയ്ക്കൽ വീട്ടിൽ 
എബ്രഹാം എന്നയാൾ 4- 3 - 2019 - ൽ മരണമടഞ്ഞിട്ടുള്ളതാണ്. 
പരേതന്റെ ഭാര്യ ഏലിയാമ്മ പരേതന്റെ പിൻതുടർച്ചാവകാശികളെ 
നിർണ്ണയിക്കുന്നതിന് അനന്തരാവകാശ സർട്ടിഫിക്കറ്റിനായി 
അപേക്ഷിച്ചിട്ടുണ്ട്. അതിൻപ്രകാരം ബന്ധപ്പെട്ട വില്ലേജാഫീസർ 
മുഖേന അന്വേഷണം നടത്തിയതിൽ താഴെ പറയുന്നവരാണ് 
പരേതന്റെ അനന്തരാവകാശികളെന്ന് കാണുന്നു . 


നമ്പർ സി1- 6968 / 2019. 


2019 ജൂ 


ലൈ 29. 


- വൈക്കം താ ലൂ ക്കിൽ ഞീഴൂർ വില്ലേ ജിൽ ഞീഴൂർ 
കരയിൽ ശ്രീകൃഷ്ണനിലയം വീട്ടിൽ വിശ്വംഭരൻ നായർ, കെ . 
30-10- 2012 - ൽ മടഞ്ഞിട്ടുള്ളതാണെന്നും ടിയാന്റെ പേരിലുള്ള 
വസ്ത , ബാങ്ക് സംബന്ധമായ ആവശ്യങ്ങൾക്കും മറ്റ് വിവിധ 
ആവശ്യങ്ങൾക്കുമായി അവകാശ സർട്ടിഫിക്കറ്റ് അനുവദിച്ചു 
നൽകണമെന്ന് കാണിച്ച് പരേതന്റെ ഭാര്യ ദേവകിയമ്മ, എൽ. 
സമർപ്പിച്ച അപേക്ഷ യിൻ മേൽ ഞീഴൂർ വില്ലേ ജാ ഫീ സർ 
മു ഖാ ന്തിരം അ ന്വേ ഷ ണവും അ വ കാശ വിചാ ര ണ യും 
നടത്തിയതിൽ ടിയാൻ 30 - 10 - 2012 - ൽ മടഞ്ഞിട്ടുള്ളതാണെന്നും 
പരേതന്റെ അവകാശികളായി താഴെ വിവരിക്കുന്ന 9 ( ഒമ്പത്) 
പേർ മാത്രമാണുള്ളതെന്നും അറിയുന്നു . 


കമ പേര് 

പരേതനുമായുള്ള വയസ് 
നമ്പർ 

ബന്ധം 
ഏലിയാമ്മ 

ഭാര്യ 

- 47 
ജിൻസ് കെ . എബ്രഹാം മകൻ 
- പരേതന്റെ മാതാപിതാക്കൾ ജീവിച്ചിരിപ്പില്ല . ഈ 
സാഹചര്യത്തിൽ മുക ളിൽ കാണിച്ചിട്ടു ള ള വ രാ ണ് 
പരേതന്റെ അനന്തരാവ കാ ശി ക ളെന്ന് സർട്ടി ഫിക്കറ്റ് 
നൽകുന്നതിൽ ആക്ഷേപമുള്ളവർ ഈ പരസ്യം ഗസറ്റിൽ 
പസി ദ്ധ പ്പെടുത്തി 30 ദിവസത്തിനകം ഈ ആഫീസിൽ 
രേഖകളുമായി നേരിട്ട് ഹാജരാകേണ്ടതാണ്. വൈകിയും 
തപാൽമാർഗ്ഗവും കിട്ടുന്ന പരാതികൾ സ്വീകരിക്കുന്നതല്ല. 


നമ്പർ ബി3 - 8862 / 2019 . 


2019 ജൂ 


ലൈ 1. 


കമ 


മകൻ 


പേര് 

പരേതനുമായുള്ള വ യ സ് 
നമ്പർ 

ബന്ധം 
ദേവകിയമ്മ, എൽ. 

ഭാര്യ 
ഉണ്ണികൃഷ്ണൻ, എൻ. വി. 

ഗോപീകൃഷ്ണൻ, പി. വി. 
രാധാകൃഷ്ണ ൻ, പി. വി. 
ജയകൃഷ്ണൻ, എൻ. വി. 
കൃഷ്ണവാണി, പി. ഡി . 

മകൾ 
ഹരികൃഷ്ണൻ, എസ്. വി . മകൻ 
കൃഷ്ണറാണി, എസ്. ഡി. മകൾ 
-- കൃഷ്ണ ലത , എസ്. ഡി. 


- ഉടുമ്പൻചോല താലൂക്കിൽ അണക്കര വില്ലേജിൽ കൊച്ചറ 
കരയിൽ വാണിയപ്പുരയ്ക്കൽ വീട്ടിൽ കുര്യാക്കോസ് വർക്കി 
എന്നയാൾ 22- 2-2016 - ലും ടിയാൻ ഭാര്യ അന്നമ്മ കുര്യാക്കോസ് 
12 - 4 - 2000 - ലും മരണമടഞ്ഞിട്ടുള്ളതാണ്. പരേതരുടെ മകൾ 
സിനി കുര്യാക്കോസ്, കളപ്പുരയ്ക്കൽപരേതരുടെ പിൻതുടർച്ചാ 
വ കാ ശി കളെ നിർണ്ണ യി രു ന്ന തിന് അ ന ത രാ വ കാശ 
സർട്ടിഫിക്കറ്റിനായി അപേക്ഷിച്ചിട്ടു ണ്ട്. അതിൻ പ്രകാരം 
ബന്ധ പ്പെട്ട വില്ലേജാ ഫീ സർ മുഖേന അന്വേ ഷ ണം 
നടത്തിയതിൽ താഴെ പറയുന്നവരാണ് പരേതരുടെ അനന്തരാ 
വകാശികളെന്ന് കാണുന്നു . 


| ക്രമ 


പേര് 


വയസ് 


പരേതരുമായുള്ള 

ബന്ധം 


നമ്പർ 


മകൾ 


മേഴ്സി 
ലിസ്സമ്മ 
ജെസ്സി 
ഷേർളി 
സിനി 


പരേതന്റെ മാതാപിതാക്കൾ ജീവിച്ചിരിപ്പില്ല . ആയതിനാൽ 
ടി ആവശ്യത്തിലേക്കായി പരേതന്റെനിയമാനുസൃത അവകാശികൾ 
മേൽ വിവരിച്ച് 1 മുതൽ 9 വരെ കക്ഷികൾ ആണെന്ന് 
കാണിച്ച് അവകാശ സർട്ടിഫിക്കറ്റ് അനുവദിച്ച് നൽകുന്നതിൽ 
ആർക്കെങ്കിലും ആക്ഷേപമുണ്ടെങ്കിൽ ഈ പരസ്യം കേരള 
ഗവൺമെന്റ് ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 ദിവസത്തിനകം 
വൈക്കം തഹ ശീൽദാർ മുമ്പാകെ നേരിട്ട് ഹാജരായി 
രേഖാമൂലം പരാതി ബോധിപ്പി ക്കേ ണ്ട താ ണ് . നിശ്ചിത 
സമയത്തിനുശേഷവും തപാൽമാർഗ്ഗവും ലഭിക്കുന്ന പരാതികൾ 
പരിഗണിക്കുന്നതല്ല. 


(പരേതരുടെ മാതാപിതാക്കൾ ജീവിച്ചിരിപ്പില്ല .) 

ഈ സാഹചര്യത്തിൽ മുകളിൽ കാണിച്ചിട്ടുളളവരാണ് 
പരേതരുടെ അനന്തരാവ കാ ശി ക ളെന്ന് സർട്ടി ഫിക്കറ്റ് 
നൽകുന്നതിൽ ആക്ഷേപമുള്ളവർ ഈ പരസ്യം ഗസറ്റിൽ 
പ്രസിദ്ധ പ്പെടുത്തി 30 ദിവസത്തിനകം ഈ ആഫീസിൽ 
രേഖകളുമായി നേരിട്ട് ഹാജരാകേണ്ടതാണ്. വൈകിയും 
തപാൽമാർഗ്ഗവും കിട്ടുന്ന പരാതികൾ സ്വീകരിക്കുന്നതല്ല. 


താലൂക്കാഫീസ്, 
വൈക്കം. 


( ഒപ്പ്) 
തഹശീൽദാർ, 


QA 


